Kerala Gazette No. 17 dated 27th April 2021 . 

. 
PART III 


COMMISSIONERATE OF LAND REVENUE 


THIRUVANANTHAPURAM DISTRICT 


( 3 ) 


Neyyattinkara Taluk 


നമ്പർ എ1-20786 / 2020 . 


2021 ജനുവരി 12 . 


പരസ്യം 


നെയ്യാറ്റിൻകര താലൂക്കിൽ കാഞ്ഞിരംകുളം വില്ലേജിൽ 
കാഞ്ഞിരംകുളം പി . ഒ . , നെല്ലിക്കാകു ഴി , ഉദി നിന്ന വീട് , 
ദിവ്യഭവനിൽ ദ്വിപിൻ , എസ് . ദാസ് മരിച്ചു പോയ തി നാൽ 
പരേതന്റെ പേരിൽ MACT കോടതിയിൽ ഹാജരാക്കുന്നതിനും 
മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണ 
മെന്ന് കാണിച്ച് ടി വീട്ടിൽ അ നു , കെ . ബോധിപ്പിച്ച് 
അപേക്ഷയിൻമേൽ കാഞ്ഞിരംകുളം വില്ലേജാഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തി വന്ന റിക്കാർഡിൻ പ്രകാരം 
ടിയാൻ 9-2 -2020 -ൽ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 

വയസ് 


1 . 


27 


അനു , കെ . 
അഭയ് എ . ദ്വിപിൻ 


ഭാര്യ 
മകൻ 


2 . 


4 


( 1 ) 
നമ്പർ എ5-19283 / 2020 . 

2021 ജനുവരി 4 . 
നെയ്യാറ്റിൻകര താലൂക്കിൽ വെള്ള റട വില്ലേജിൽ 
മണ്ണാംകോണം പി . ഒ . , തെറ്റിയറ റോഡരികത്ത് വീട്ടിൽ ജോർജ്ജ് ഇ . 
മരിച്ചുപോയതിനാൽ പരേതന്റെ പേരിൽ ബാങ്കിൽ ഹാജരാക്കു 
ന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മണ്ണാംകോണം , വന്ദനം , സജികുമാർ , ജി . 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ വെള്ളറട , കീഴാറൂർ , വെള്ളനാട് 
വില്ലേജാഫീസർമാർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡിൻ പ്രകാരം ടിയാൻ 20-9-2013 - ൽ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃതാവകാശികളായി 

വയസ് 
സുശിലാഭായി 

ഭാര്യ 
സജികുമാർ 

മകൻ 
ഷാജികുമാർ 
സജിതകുമാരി 

മകൾ 
ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ മേൽപ്പറ 
ഞ്ഞവർ മാത്രമാണെന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 
തിൽ ആർക്കെ ങ്കിലും ആക്ഷേ പമുള്ള പക്ഷം അവർ ആ 
വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽവഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


1 . 


65 


2 . 


45 


3 . 


42 


3 3 


4 . 


40 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പുണ്ടെന്നും മൈനർസന്താനം ഒന്നാം കക്ഷിയുടെ 
സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അ ന ന്ത രാ വകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭി ക്കാ നുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽ വഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 4 ) 


നമ്പർ എ1-359 / 2021 . 


2021 ജനുവരി 12 . 


നെയ്യാറ്റിൻകര താലൂക്കിൽ പെരുമ്പഴുതൂർ വില്ലേജിൽ 
പെരുമ്പഴുതൂർ പി . ഒ . , തട്ടാംവിളാകത്ത് മേലേപുത്തൻ വീട്ടിൽ 
മുരളികൃഷ്ണൻ മരിച്ചു പോയതിനാൽ പരേതന്റെ പേരിൽ 
ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 
അ വ കാശ സർട്ടി ഫിക്കറ്റ് ല ഭി ക്ക ണ മെന്ന് കാണിച്ച് 
പരു മ്പ ഴു തൂർ പി . ഒ . , തട്ടാ വി ളാ കം , ഹരി രാഗ ത്തിൽ 
ശീദേ വി , ജി . എസ് . ബോധിപ്പിച്ച അപേക്ഷ യിൻ മേൽ 
പെരുമ്പഴുതൂർ വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തി വന്ന റിക്കാർഡിൻ പ്രകാരം ടിയാൻ 27 -7-2020 - ൽ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 

വയസ് 


1 . 


36 


2 . 


14 


( 2 ) 
നമ്പർ എ1-20662 / 2020 . 

2021 ജനുവരി 1 . 
നെയ്യാറ്റിൻകര താലൂക്കിൽ തിരു പുറം വില്ലേജിൽ 
തിരുപുറം പി . ഒ . , ഇറയൻവിള , ശശി വിലാസം ബംഗ്ലാവിൽ 
വിജയമ്മ , എൽ . മരിച്ചുപോയതിനാൽ പരേതയുടെ പേരിൽ 
SBI യുടെ നെയ്യാറ്റിൻകര ശാഖയിൽ ഹാജരാക്കുന്നതിനും 
മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണ 
മെന്ന് കാണിച്ച് ടി വീട്ടിൽ അഭിലാഷ് കുമാർ , എസ് . വി . 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ തിരുപുറം വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാർഡിൻ 
പ്രകാരം ടിയാൾ 18-10-2020 - ൽ മരിച്ചുപോയതായും പരേതയുടെ 
നിയമാനുസൃതാവകാശികളായി 

വയസ് 
രാജേഷ്കുമാർ , എസ് . വി . മകൻ 
അഭിലാഷ്കുമാർ , എസ് . വി . 
ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കളും 
ഭർത്താവും മകൻ ബിനീഷ് കുമാറും ജീവിച്ചിരിപ്പില്ലായെന്നും 
അറിയുന്നതിനാൽ പരേതയുടെ പേരിൽ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശികൾ മേൽപ്പറ ഞ്ഞ വർ മാത്ര 
മാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെ 
ങ്കിലും ആക്ഷേ പമുള്ള പക്ഷം അവർ ആ വിവരം പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് 
ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽവഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


1 . 


39 


3 . 


10 


4 . 


68 


2 . 


33 


ശ്രീദേവി , ജി . എസ് . 

ഭാര്യ 
ശ്രീഹരി , എം . എസ് . 

മകൻ 
ശ്രീരാഗ് , എം . എസ് . 
ലീലകുമാരി 

മാതാവ് 
ഇവർ മാത്രമാണുള്ളതെന്നും പരേ തന്റെ പിതാവ് 
ദിവാകരൻ നായർ ജീവിച്ചിരിപ്പുണ്ടെന്നും മൈനർസന്താനങ്ങൾ 
ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാൽ 
പരേതന്റെ പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികൾ മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും 
തപാൽവഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


Gaz . No. 17 / 2021 / DTP ( CLR - Supplement ) . 


171 


2 


( 5 ) 


നമ്പർ എ1-46 / 2021 . 


2021 ജനുവരി 8 . 


നമ്പർ എ5-17830 / 2019 . 


2021 ജനുവരി 13 . 


നെയ്യാറ്റിൻകര താലൂക്കിൽ പെരുമ്പഴുതൂർ വില്ലേജിൽ 
പെരുമ്പഴുതൂർ പി . ഒ . , തോട്ടത്തുവിളാകത്തു പുത്തൻവീട്ടിൽ 
ബാബു , കെ . മരിച്ചു പോ യ തി നാൽ പരേ ത ന്റെ പേരിൽ 
ബാങ്കിൽ ഹാജ രാക്കു ന്ന തിനും മറ്റാ വ ശ്യ ങ്ങൾക്കു മായി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്ക ണ മെന്ന് കാണിച്ച് 
ടി വീട്ടിൽ ജലജകുമാരി , ആർ . ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
പെരുമ്പഴുതൂർ വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തി വന്ന റിക്കാർഡിൻ പ്രകാരം ടിയാൻ 13-7 -2019 -ൽ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വില്ലേ ജിൽ 
ചെങ്കൽ പി . ഒ . , കോടങ്കര , പാലത്തടി വീട്ടിൽ മാരിയമ്മ മ 
ലക്ഷ്മി മരിച്ചുപോയതിനാൽ പരേതയുടെ പേരിൽ ഫോറസ്റ്റ് 
ആഫീസിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ 
ബിനുകുമാർ , ബി . എൽ . ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
ചെങ്കൽ വില്ലേ ജാഫീ സർ 

മു ഖന 
വിചാരണ നടത്തി വന്ന റിക്കാർഡിൻ പ്രകാരം ടിയാൾ 19-1-2015 - ൽ 
മരിച്ചുപോയതായും പരേതയുടെ നിയമാനുസൃതാവകാശികളായി 


അവ കാ ശ 


വയസ് 


വയസ് 


1 . 


ഭർത്താവ് 


41 


1 . 


ജലജകുമാരി , ആർ . 


ഭാര്യ 


59 


2 . 


ബിനുകുമാർ 
സന്തോഷ് കുമാർ 
സതീഷ്കുമാർ 


മകൻ 


13 


2 . 


ശ്രീനാഥ് , ബി . ജെ . 


മകൻ 


35 


3 . 


11 


33 


3 . 


നിഖിൽ , ബി . ജെ . 


29 


33 


4 . 


അഭിനയ 


മകൾ 


9 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെ ന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽവഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും മൈനർ സന്താനങ്ങൾ ഒന്നാം കക്ഷി 
യുടെ സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാൽ പരേതയുടെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറ ഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽ വഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


നമ്പർ എ1-22120 / 2020 . 


2021 ജനുവരി 12 . 


( 8 ) 


No. A5-43 / 2021 . 


15th January 2021 . 


നെയ്യാറ്റിൻകര താലൂക്കിൽ തിരു പുറം വില്ലേജിൽ 
മുള്ളുവിള പി . ഒ . , തിരുപുറം , ഇരുവൈക്കോണം , തോപ്പിൽ 
വീട്ടിൽ വസന്തകുമാരി , എ . മരിച്ചുപോയതിനാൽ പരേതയുടെ 
പേരിൽ പെൻഷൻ ട്രഷറിയിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യ 
ങ്ങൾക്കു മായി ഒരു അ വ കാശ സർട്ടി ഫിക്കറ്റ് ലഭി ക്ക 
ണ മെന്ന് കാണിച്ച് ടി വീട്ടിൽ മഞ് ജു , വി . ബോധിപ്പിച്ച 
അപേക്ഷ യിൻമേൽ തിരു പുറം വില്ലേ ജാഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തി വന്ന റിക്കാർഡിൻ പ്രകാരം 
ടിയാൾ 29 -11 -202 0 -ൽ മരിച്ചു പോയതായും പരേതയുടെ 
നിയമാനുസൃതാവകാശികളായി 


Notice is hereby given by to all whom it may 
concern that M. Geetha residing at Sugandha Bhavan , 
Vadoorkonam , Ayira P. O. , Karode Village , Neyyattinkara 

, , , 
Taluk , Thiruvananthapuram District , Kerala State has 
applied for a legal heirship certificate to produce before 
Sainik Welfare Board and to receive all other benefits due 
to his husband Vikraman Nair , K. who died on 11-10-2020 . 


Enquiry conducted through the Village Officer Karode 
reveals that the following persons are the legal heirs of 
the deceased . . 


വയസ് 


1 . 


മഞ്ജു , വി . 


മകൾ 


50 


SCHEDULE 


2 . 


താര , വി . 


47 


Age 


1 . 


M. Geetha 


Wife 


69 


2 . 


Sangeetha , V. G 


Daughter 


40 


ഇവർ മാത്രമാണുള്ളതെന്നും പരേത്തയുടെ മാതാപിതാക്കളും 
ഭർത്താവും ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പത്തേയുടെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറ ഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽ വഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


The parents and the son Santhosh of deceased are 
no more . Objections if any against the issuance of the 
legal heirship certificate to the above said persons is to 
be filed in person before the undersigned within 30 days 
from the date of publication of this notice in the Kerala 
Gazette . Belated applications and those sent by post will 
not be considered . 


172 


3 


( 2 ) 


നമ്പർ എ5-20736 / 2020 . 


2021 ജനുവരി 6 . 


നമ്പർ ബി6-714 / 2021 . 


2021 ജനുവരി 19 . 


നെയ്യാറ്റിൻകര താലൂക്കിൽ പരശുവയ്ക്കൽ വില്ലേജിൽ 
പരശുവയ്ക്കൽ പി . ഒ . , മേലേക്കോണം കൃഷ്ണനിവാസിൽ 
രാധാകൃഷ്ണൻ , ആർ . ജെ . മരിച്ചുപോയതിനാൽ പരേതന്റെ 
പേരിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ ബേബി , കെ . ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ പരശുവയ്ക്കൽ വില്ലേജാഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തി വന്ന റിക്കാർഡിൻ പ്രകാരം 
ടിയാൻ 9- 6 -2 0 2 0 -ൽ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 


നെടു മ ങ്ങാട് താലൂക്കിൽ വാമ ന പുരം വില്ലേ ജിൽ 
താമസിച്ച് വരവെ അന്തരിച്ചുപോയ വാസുദേവൻ നായർ 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് പെൻഷൻ സംബന്ധവും 
മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി 
കല്ലറ പി . ഒ . , പഴയ ചന്ത , ഹരിശ്രീയിൽ , സന്ധ്യ , വി . വി . , 
ബോധി പ്പിച്ച അപേക്ഷ വാമ ന പ രം വില്ലേ ജാ ഫീ സർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും 
മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-8-2020 - ൽ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


വയസ് 


1 . 


ബേബി , കെ . 


ഭാര്യ 


48 


2 . 


അമൽകൃഷ്ണ , ബി . ആർ . 


മകൻ 


19 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


3 . 


ആനന്ദ് രാജ് , ബി . ആർ . 


14 


3 3 


നമ്പർ 


ബന്ധം 


1 


സന്ധ്യ , വി . വി . 


മകൾ 


44 


2 


സജിത്കുമാർ , വി . വി . 


മകൻ 


42 


3 


സംഗീത , വി . വി . 


മകൾ 


39 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും മൈനർ സന്താനം ഒന്നാം കക്ഷിയുടെ 
സംരക്ഷ ണ യിലാണെന്നും അറി യു ന്ന തി നാൽ പരേതന്റെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽ വഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ട തും അ വധി കഴിഞ്ഞും തപാൽ മാർഗ്ഗ വും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


താലൂക്കാഫീസ് , 
നെയ്യാറ്റിൻകര . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


( 3 ) 


നമ്പർ ബി6-715 2021 . 


2021 ജനുവരി 19 . 


Nedumangad Taluk 


പരസ്യം 


( 1 ) 


നമ്പർ ബി6-716 / 2021 . 


2021 ജനുവരി 19 . 


നെടു മ ങ്ങാട് താലൂക്കിൽ വാമ ന പുരം വില്ലേ ജിൽ 
താമസിച്ച് വരവെ അന്തരിച്ചുപോയ സദാനന്ദൻ , സി . എന്നയാ 
ളുടെ അനന്തരാവകാശികൾക്ക് ബാങ്കിൽ ഹാജരാക്കുന്നതിനും 
മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി 
ആനാകുടി പി . ഒ . , ഊന്നൻ പാറ , റീജ ഭവ നിൽ , ശാന്ത 
ബോധിപ്പിച്ച അപേക്ഷ വാമനപുരം വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണസർട്ടിഫിക്കററും 
പരിശോധിച്ചതിൽ ടിയാൻ 21-1-2020 - ൽ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവർ മാത്ര 
മേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


നെടുമങ്ങാട് താലൂക്കിൽ കോലിയക്കോട് വില്ലേജിൽ 
താമസിച്ച് വരവെ അന്തരിച്ചുപോയ സുശീല , ഡി . എന്നവരുടെ 
അനന്തരാവകാശികൾക്ക് വസ്ത സംബന്ധവും മറ്റെല്ലാവിധ 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി ആലിയാട് 
പി . ഒ . , ചേല യം , ഷ ജു ഭവ നിൽ , അശ്വി നി 

മാർ 
ബോധിപ്പിച്ച അപേക്ഷ കോലിയക്കോട് വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും 
മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 10-7-2016 - ൽ 
മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


കൂ 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ശാന്ത , ആർ . 


ഭാര്യ 


68 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


2 


റീജ , എസ് . 


മകൾ 


46 


നമ്പർ 


ബന്ധം 


3 


ഷീജ , എസ് . 


43 


1 


അശ്വിനികുമാർ 


മകൻ 


37 


4 


സുരേഷ്കുമാർ , എസ് . 


മകൻ 


48 


2 


അരുൺകുമാർ 


31 


3 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും അവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും അവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


173 


